© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2020 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2018-20 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 9 ചൊവ്വ 
Vol. IX Thiruvananthapuram, 
Tuesday 


30th Vrischikam 1196 


2020 ഡിസംബര്‍ 15 
15th December 2020 


നമ്പര്‍ 
1196 വൃശ്ചികം 30 


49 


No. 


1942 അഗ്ഗരഹായനം 24 
24th Agrahayana 1942 








PART III 
Stores Purchase 


Ayurveda Medical Education Department 
ദര്‍ഘാസ്‌ പരസ്യം 
[നമ്പര്‍ 09/2020-21] 


നമ്പര്‍ എസ്‌/2460/2020/ആ.കോ. 2020 നവംബര്‍ 20. 


തിരുവനന്തപുരം ഗവണ്‍മെന്റ്‌ ആയൂര്‍വേദ കോളേജ്‌ 
സ്ര്തീകളുടേയും കുട്ടികളുടേയും ആശുപ്ര്രിയിലേക്ക്‌ 
(സി. എഫ്‌. എല്‍. റ്റി. സി. സെന്ററുകളിലേയ്ക്ക്‌) സര്‍ജിക്കല്‍ 
ഐറ്റംസ്‌ റണ്ണിംഗ്‌ കോണ്ട്രടാക്ട്‌ (പകാരം വിതരണം 
ചെയ്യുന്നതിന്‌ തയ്യാറുള്ളവരില്‍ നിന്നും മുദ്രവച്ച ദര്‍ഘാസുകള്‍ 
ക്ഷണിച്ചുകൊള്ളുന്നു. 


ഓരോ ദര്‍ഘാസുകളും ആയൂര്‍വേദ കോളേജ്‌ 
പ്രിന്‍സിപ്പാളിന്റെ മേല്‍വിലാസത്തില്‍ പ്രത്യേകം കവറിലാക്കി 
സീല്‍ ചെയ്ത്‌ കവറിന്‌ പുറത്ത്‌ “ഗവണ്‍മെന്റ്‌ ആയൂര്‍വേദ 
കോളേജ്‌ സ്ത്രീകളുടേയും കുട്ടികളുടേയും ആശുപത്രിയിലേക്ക്‌ 
(സി. എഫ്‌. എല്‍. റ്റി. സി. സെന്ററുകളിലേയ്ക്ക്‌) സര്‍ജിക്കല്‍ 
ഐറ്റംസ്‌ റണ്ണിംഗ്‌ കോണ്‍ട്രാക്ട്‌ പ്രകാരം വിതരണം ചെയ്യുന്ന 
തിനുള്ള ടെണ്ടര്‍” എന്ന്‌ രേഖപ്പെടുത്തി 21-12-2020 ഉച്ചയ്ക്ക്‌ 
21-12-2020-ന്‌ 


2 മണിവരെ സമര്‍പ്പിക്കാവുന്നതാണ്‌. 


Gaz. No. 49/2020/DTP (Stores Purchase). 


203 


DaJWAOJSWoUo 3 ASMA B6HIM}A MlomnoMMoeemo 
തൂറക്കുന്നതായിരിക്കും. യാതൊരു കാരണവശാലും ദര്‍ഘാസ്‌ 
ഫോറങ്ങള്‍ കൈമാറ്റം ചെയ്യാന്‍ പാടില്ലാത്തതാകുന്നു. ദര്‍ഘാസ്‌ 
ഫോറങ്ങളുടെ വില്‍പ്പന 19-12-2020-ന്‌ ഉച്ചയ്ക്കുശേഷം 
3 മണിക്ക്‌ അവസാനിക്കുന്നതാണ്‌. ഫോറങ്ങള്‍ തപാല്‍മാര്‍ഗ്ഗം 
ആവശ്യമുള്ളവര്‍ ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വിലയേക്കാള്‍ ₹ 50 
കൂടുതല്‍ മണിയോര്‍ഡര്‍ ആയി അയയ്ക്കേണ്ടതാകുന്നു. 
ദര്‍ഘാസില്‍ രേഖപ്പെടുത്തിയിരിക്കുന്ന വില നിരക്കുകള്‍ 
ദര്‍ഘാസ്‌ അംഗീകരിച്ച്‌ നല്‍കൂന്ന തീയതി മുതല്‍ ഒരു വര്‍ഷം 
വരെയുള്ള കാലയളവിനുള്ളില്‍ മാറ്റം വരുത്താന്‍ 
പാടില്ലാത്തതാകുന്നു. ഒരു ദര്‍ഘാസിന്റെ വില ₹ 1200 ആണ്‌. 
(ടെന്‍ഡര്‍ ഫോറം വാങ്ങുന്നതിനായി $ 144 (5051 ₹ 72 
& CGST & 72) ഒറിജിനല്‍ ജി.എസ്‌.റ്റി. ചെലാന്‍ 
ഹാജരാക്കേണ്ടതാണ്‌. ഡ്യൂപ്ലിക്കേറ്റ്‌ ഫോറത്തിന്റെ വില ₹ 672. 


അടങ്കല്‍ തുക-ട്‌ 4,00,000. 


പൂരിപ്പിച്ച ദര്‍ഘാസ്‌ 
രേഖപ്പെടുത്തിയ തുകയുടെ 1% തുക നിരത്ദ്രവൃമായി 
തിരുവനന്തപുരം ആയൂര്‍വേദ കോളേജ്‌ (പിന്‍സിപ്പാളിന്റെ 
പേരില്‍ എടുത്ത ഡിമാന്റ്‌ ര്ധാഫ്റ്റും ₹ 200-ന്റെ കേരള 
സംസ്ഥാന മുദ്രപ്പരതത്തില്‍ രേഖപ്പെടുത്തിയ ഒരു പ്രിലിമിനറി 


ഫോറത്തിനോടൊലപ്പം 


എഗ്രിമെന്റും ഹാജരാക്കേണ്ടതാണ്‌. ഏതൊരു ടെണ്ടറും 


15th Dec. 2020] 


STORES PURCHASE 


766 





കാരണം കാണിക്കാതെ നിരസിക്കാനോ മാറ്റിവയ്ക്കാനോ ഉള്ള 


അധികാരം തിരുവനന്തപുരം ആയൂര്‍വേദ കോളേജ്‌ 
പിന്‍സി പ്പാളില്‍ നിക്ഷിപ്തമായിരിക്കും. ഏതെങ്കിലും 
കാരണത്താല്‍ 21-12-2020-ന്‌ സര്‍ക്കാര്‍ അവധി പ്രഖ്യാപിക്കുക 
യാണെങ്കില്‍ അടുത്ത (പവ്ൃത്തി ദിവസം അതേ സമയം 
ദര്‍ഘാസുകള്‍ തുറക്കുന്നതായിരിക്കും. കൂടുതല്‍ വിവരങ്ങള്‍ 
ഓഫീസ്‌ സമയത്ത്‌ ആയുര്‍വേദ കോളേജ്‌ ഓഫീസില്‍നിന്ന്‌ 


അറിയാവുന്നതാണ്‌. 


[No. 09/2020-21] 


No. $1/2460/2020/AVC. 20th November 2020. 


Sealed competitive tenders are invited for the “Supply 
of Surgical Items as per running contract in Government 
Ayurveda college Hospital for Women and children 
Poojappura & Thiruvananthapuram (CFLTC Centre)” as per 
the list appended herewith for the year 2020-21. 


The envelopes containing the tenders should bear the 
superscription “Supply of Surgical Items as per running 
contract in Government Ayurveda College Hospital for 
Women and Children Poojappura & Thiruvananthapuram 
(CFLTC Centre)” for the year 2020-21 addressed 
to the Principal, Government Ayurveda College, 
Thiruvananthapuram. The last date of the receipt of 
tenders will be on 21-12-2020 at 2 p.m. The late tenders 
will not be accepted. The tenders will be opened on 
21-12-2020 at 3 p.m. in the presence of the tenderers or 
their authorised representatives, who may be present at 
that time. 


Intending tenderer may on application to the 
Principal, Government Ayurveda College, 
Thiruvananthapuram to obtain the requisite tender forms 
on which tenders should be submitted. Application for 
the tender forms should be accompanied by cash 
remittance of & 1,200. Original GST Chalan for = 144 
(SGST © 72 & CGST & 72) should be submitted for 
obtaining tender form), which is the price fixed for a form 
and which is not refundable under any circumstances. 
Tender forms are not transferable. Sale of tender forms 
will be closed on 19-12-2020 at 3 p. m. . Cheque, Postage 
Stamps etc. will not be accepted towards the cost of 
forms. Those who wish to purchase tender forms by post 
shall send an additional amount of % 50 by money order 
to cover postal charges. Duplicate tender forms, if 
required will be issued at % 672. 


PAC—% 4,00,000. 


Intending tenderers should submit an amount of 1% 
of the quoted amount as Earnest Money Deposit 
(Minimum ₹ 1,500) by Demand Draft in favour of 
the Principal, Government Ayurveda College, 
Thiruvananthapuram together with an agreement in Kerala 


204 


Stamp Paper worth = 200. The rate quoted shall remain 
firm for acceptance till one year from the date of 
acceptance. The Principal, Ayurveda College, 
Thiruvananthapuram will have powers to postpone/cancel 
the tender. If Government declared 21-12-2020 as a public 
holiday, the tender will be opened at the same time on next 
working day. Further details can be had from the office 
during office time. 


SPECIFICATION OF THE ITEMS 





SI. 








No. Particulars Specification Quantity 
(1) (2) (3) (4) 
1 Sterile gloves 6/2 2000 
2 Sterile gloves 7 2000 
3 Sterile gloves Wa 2000 
4 Injection Heparin (Low molecular 
weight) 100 
5 Disposable face 900 
shield 
6 Half leggings 150 
7 Cidex 5 Litre 
8 Silvicide 5 Litre 
9 Non-sterile Surgeon’s 50 
gown 
10 Sterile Surgeon’s gown 50 
11 Non Sterile underpad 10 Nos. 
12 Female Cap 150 Nos. 
13 Non-woven Micropore 12 Nos. 60 pkt. 
adhesive tape each pkt. 
14 Injection oxytocin 5 units 100 
ampules 
15 Vetenary Gloves 100 pans 
16 Disposible labour set 20 Nos. 
17 Disposible Caesarian 
Kit 10 Nos. 
18 No-I Vicryl 12 foils 10 pkts. 
19 No-I atraumatic 
chromic catgut 12 foils 20 pkts. 
20 1-0 catgut 5 pkts. 
21 Nelaton Catheter 50 Nos. 
22 Three Layer Mask 3000 Nos. 
23 Anatomical Face Mask Size ‘3’ 4 
24 Nasal Airway Size 7, 7¥2 3 each 
25 Oral Airway Size 2, 3, 4 2 each 
26 Bougie 151“ % 10൧൩. 2 
2/Injection Aminophylline 5 ampules 





15th Dec. 2020] 


STORES PURCHASE 767 








a) 2) (3) (4) 





28 Oxygen Mask Size 0-5, 5 
Size | 
29 210൦ apron 50 Nos. 
30 1൩൦൩൨൩ Bupivacaine heavy 10 
ampules 
31 Injection Midazolam 10 vials 
32. Suction Catheter Size ‘10’ 50 Nos. 
33 = Sterile Vaccum Suction 10 Nos. 
34. ~=Non powdered 
sterile glove ‘T 50 pair 
35 Digital Thermometer 10 
36 Rubber Sheet 50 meter 
37. ~— Injection Anti D 2 Nos. 
38 Injection Carboprost 5 vials 
39 ~—s Injection Methergin 30 
ampules 
40 Inj Cat K 30 
ampules 
41 Oxygen flow meter 5 Nos. 
42 Nasal Prongs 10 Nos. 
43 11012: Suppository 30 
44 Diclofenac Suppository 50 Nos. 


45 1. 1190000601 25 ഉ. 100 





46 Foetal Doppler (Head held) 2 Nos. 
47 NST mechine Fold 

paper 10 Nos. 
48 Cotton 70 Nos. 
40 ~Bandage 50 Nos. 
3X0 =) Examination glove 1500 pair 
Office of the Principal, 
Govt. Ayurveda College, (Sd.) 
Thiruvananthapuram. Principal. 


Collegiate Education Department 
ടെണ്ടര്‍ നോട്ടീസ്‌ 
[maué 1/2020-21/GCW] 
2020 നവംബര്‍ 20. 


Maude As/1837/2019/GCW. 


2020-21 വര്‍ഷത്തേയ്ക്ക്‌ €. 2. ൦. ഫണ്ടില്‍ നിന്നും 
കോമണ്‍ ഇന്‍സ്ട്രുമെന്റേഷന്‍ ലാബിലേക്ക്‌ ൧൦ (4 എണ്ണം?) 
2ലാധ൩ബ011൦ എന്നിവ വിതരണം ചെയ്യുന്നതിലേയ്ക്ക്‌ 
അംഗീകൃത സ്ഥാപനങ്ങളില്‍നിന്നും മുദ്രചെയ്ത ദര്‍ഘാസുകള്‍ 
ക്ഷണിച്ചുകൊള്ളുന്നു, 


അടങ്കല്‍ തുക-* 1,50,000. 


ദര്‍ഘാസ്‌ അടക്കം ചെയ്ത മൂര്രവച്ച കവറിനു മുകളില്‍ 
൧ (4 എണ്ണം) ലല്‌ എന്നിവ വിതരണം ചെയ്യുന്ന 
തിനുള്ള ദര്‍ഘാസ്‌ എന്ന്‌ രേഖപ്പെടുത്തേണ്ടതും, പ്രിന്‍സിപ്പാള്‍, 
സര്‍ക്കാര്‍ വനിതാ കോളേജ്‌, തിരുവനന്തപുരം-695 014 എന്ന 
വിലാസത്തില്‍ എത്തിക്കേണ്ടതുൂമാണ്‌. ടെണ്ടറുകള്‍ 
സമര്‍പ്പിക്കേണ്ട അവസാന തീയതി 18-12-2020 രാവിലെ 
10 മണി. നിശ്ചിത സമയത്തിനുള്ളില്‍ ലഭിക്കുന്ന ദര്‍ഘാസുകള്‍ 
അവ സമര്‍പ്പിച്ചരുടെയോ, അവര്‍ നിശ്ചയിക്കുന്ന പ്രതിനിധി 
കളൂടെയോ സാന്നിദ്ധ്യത്തില്‍ അന്നേ ദിവസം രാവിലെ 
11 മണിക്ക്‌ തുറക്കുന്നതായിരിക്കും. നിശ്ചിത തീയതിക്കും 
സമയത്തിനുംശേഷം ലഭിക്കുന്ന ദര്‍ഘാസുകള്‍ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല. 


വിതരണം ചെയ്യാനുള്ള സാധനങ്ങളുടെ പട്ടിക ദര്‍ഘാസ്‌ 
ഫോറത്തിനൊപ്പം ലഭിക്കുന്നതാണ്‌. ദര്‍ഘാസുകള്‍ ₹ 600 
(൪ 5004 12% ൭51) എല്ലാ പ്രവൃത്തി ദിവസവും രാവിലെ 
8.30 മുതല്‍ ഉച്ചയ്ക്ക്‌ 12.30 വരെ ഓഫീസില്‍ നിന്നും ലഭിക്കു 
ന്നതാണ്‌. ദര്‍ഘാസിന്റെ ഡ്യൂപ്ലിക്കേറ്റ്‌ പ്രതി ഓരോന്നും ₹ 300 
ലഭിക്കുന്നതാണ്‌. ദര്‍ഘാസുകള്‍ തപാലില്‍ ആവശ്യമുള്ളവര്‍ 
ദര്‍ഘാസിന്റെ വിലയും വില്‍പന നികുതിയും രജിസ്റ്റേര്‍ഡ്‌ 
പോസ്റ്റായി അയക്കുന്നതിന്‌ ₹ 40 ഉള്‍പ്പെടെയുള്ള തുക 
മണിയോര്‍ഡറായി അയച്ചുതരേണ്ടതും കവറില്‍ അയക്കേണ്ടതു 
മാണ്‌. ചെക്ക്‌, പോസ്റ്റല്‍ ഓര്‍ഡര്‍ മുതലായവ സ്വീകരിക്കുന്നതല്ല. 


ദര്‍ഘാസില്‍ കാണിച്ചിരിക്കുന്ന നിരക്കുകള്‍ക്ക്‌ 2021 മാര്‍ച്ച്‌ 
വരെ പ്രാബല്യമുണ്ടായിരിക്കേണ്ടതാണ്‌. ടെണ്ടര്‍ ഫോമിന്റെ 8-90 
പേജില്‍ പ്രസ്താവിച്ചിട്ടുള്ള കരാര്‍ = 200 മൂശ്രപ്രതത്തില്‍ 
ദര്‍ഘാസിനൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കേണ്ടതാണ്‌. ദര്‍ഘാസു 
കളോടൊപ്പം നിരതദ്രവ്യം ഇനത്തില്‍ ടെണ്ടര്‍ ചെയ്യുന്ന തുകയുടെ 
1% തുക (മിനിമം F 1,500) പ്രിന്‍സിപ്പാള്‍, സര്‍ക്കാര്‍ വനിതാ 
കോളേജ്‌, തിരുവനന്തപുരം-14 എന്ന പേരില്‍ ഡിമാന്റ്‌ (ഡാഫ്റ്റ്‌ 
എടുത്ത്‌ സമര്‍പ്പിക്കേണ്ടതാണ്‌ ഇ.എം.ഡി/ സെക്യൂരിറ്റി 
ഡെപ്പോസിറ്റ്‌ എന്നിവ നല്‍കുന്നതില്‍ നിന്നും ഒഴിവാക്കു 
പ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങള്‍ സ്റ്റോഴ്‌സ്‌ പര്‍ച്ചേസ്‌ വകുപ്പില്‍ 
നിന്നും നല്‍കിയിട്ടുള്ള പുതുക്കിയ രജിസ്ട്രേഷന്‍ സര്‍ട്ടിഫിക്ക 
റ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകര്‍പ്പ്‌ സമര്‍പ്പിച്ചിരിക്കേണ്ടതാണ്‌ 
ദര്‍ഘാസുകള്‍ 17-12-2020 രാവിലെ 11 മണിവരെ വിതരണം 
ചെയ്യുന്നതാണ്‌. ദര്‍ഘാസുകള്‍ കാരണം കാണിക്കാതെ നിരസി 
ക്കാനുള്ള അധികാരം പ്രിന്‍സിപ്പാളില്‍ നിക്ഷിപ്തമായിരിക്കും. 
ടെണ്ടറില്‍ ആകെ തുക എഴുതിയിരിക്കണം. ഉപകരണങ്ങളുടെ 
വിലയെഴുതുമ്പോള്‍ അത്‌ നികൂതി അടക്കമുള്ളതായിരിക്കണം. 
സാധനങ്ങള്‍ സ്പെസിഫിക്കേഷന്‍ പ്രകാരമുള്ളതായിരിക്കണം. 
ആകെ ടെണ്ടര്‍ തുകയില്‍ അധികരിക്കാന്‍ പാടില്ലാത്തതുമാകുന്നു. 


[No. 1/2020-21/GCW] 


No. A8/1837/2019/GCW. 20th November 2020. 


Sealed tenders are invited for the supply of the 
following Stores Purchase of 4 AC and Dehumidifier for 
Common Instrumentation Lab. 


The envelopes containing the tender should bear the 
superscription tender for the supply of “4 AC and 
Dehumidifier for Common Instrumentation Lab” and 
should be addressed to Principal, Govt. College for 
Women, Vazhuthacaud, Thiruvananthapuram. 


15th Dec. 2020] 


STORES PURCHASE 


768 





Last date for the receipt of tenders will be 
18-12-2020, 10 a. m. Late tenders will not be accepted. The 
tenders will be opened at 11 a. m. on 18-12-2020 in the 
presence of such of the tenderers or their authorized 
representatives who may be present at that time. 


Intending tenderers may, on application to the 
(H.E. Designation of the Purchasing Officer) obtain the 
requisite tender forms on which tenders should be 
submitted. Application for the tender form should be 
accompanied by a cash remittance of = 600 
(% 500 + 12% GST) which is the price fixed for a 
form/set of forms and which is not refundable under any 
circumstances. The tender forms are not transferable. 
Sale of tender forms will be closed at 11 a. m. on 
17-12-2020. Cheques, postage stamps, etc., will not be 
accepted towards the cost of forms, nor will the forms be 
sent per V. P. P. Duplicate tender forms, if required will be 
issued at € 300 ( 250 + 12% GST) per copy. 


The Earnest Money deposit @ 1% of the total 
amount tendered for subject to a minimum of 
= 1,500 should be accompanied by Demand Draft in 
favour of the Principal, Government College for Women, 
Thiruvananthapuram or fixed deposit receipts. The 
tenderers who are eligible for exemption from payment of 
EMD/Security deposit should enclose a copy of the latest 
certificate in support of the name issued by Government 
of Kerala, Store Purchase Department 
Dus & D etc. Otherwise the tender will be summarily 
rejected. The right to accept or reject the tender without 
assigning any reason thereof is vested with the 
undersigned. Total tendered amount must be specified 
clearly in the tender. The price to be quoted in the tender 
must be inclusive of all taxes. 


(Sd.) 


Principal. 


Govt. College for Women, 
Vazhuthacadu, Tvpm-14. 


Health Services Department 
ടെണ്ടര്‍ നോട്ടീസ്‌ 


നമ്പര്‍ എസ്‌; 1195/2020/എച്ച്‌.ഡി./ ഐ.സി.ഡി. 
2020 നവംബര്‍ 6. 


ഇന്‍സ്റ്റിറ്റൂട്ട്‌ ഓഫ്‌ ചെയ്ത്‌ ഡിസീസ്‌ ആശുപ്രതി വികസന 
സൊസൈറ്റിയുടെ കീഴിലുള്ള കാന്റീന്‍ ഒരു വര്‍ഷത്തേയ്ക്ക്‌ 
നടത്തുന്നതിന്‌ താഴെ പറയുന്ന നിബന്ധനകള്‍ക്ക്‌ 


വിധേയമായി സീലുൂവച്ച ടെണ്ടറുകള്‍ ക്ഷണിച്ചുകൊള്ളുന്നു. 


ടെണ്ടര്‍ ഫോറം ആവശ്യമുള്ളവര്‍ അപേക്ഷയോടൊപ്പം 
ZF 7,00,000 (ഏഴ്‌ ലക്ഷം) കുറയാത്ത അസ്സല്‍ സോള്‍വന്‍സി 
സര്‍ട്ടിഫിക്കറ്റ്‌ (അപേക്ഷകന്റെ പേരില്‍ ബന്ധപ്പെട്ട 
തഹശീല്‍ദാരില്‍ നിന്നും 1-5-2020-ന്‌ ശേഷം കിട്ടിയത്‌) 
കുടിക്കിട സര്‍ട്ടിഫിക്കറ്റിനോടൊപ്പം സമര്‍പ്പിക്കേണ്ടതാണ്‌. 
മേല്‍പ്പറഞ്ഞ സര്‍ട്ടിഫിക്കറ്റുകള്‍ ഹാജരാക്കാത്തവര്‍ക്ക്‌ ടെണ്ടര്‍ 
ഫോറം യാതൊരു കാരണവശാലും നല്‍കുന്നതല്ല. കൂടുതല്‍ 
വിവരങ്ങള്‍ ഓഫീസ്‌ സമയത്ത്‌ നേരിട്ട്‌ അന്വേഷിച്ച്‌ 
അറിയാവുന്നതാണ്‌. 


ടെണ്ടര്‍ അയയ്ക്കുന്ന കവറിനു മുകളില്‍ ടെണ്ടര്‍ നമ്പര്‍ 
എസ്‌?/1195/2020/എച്ച.ഡി.സി./ഐ.സി.ഡി. എന്ന്‌ കാണിച്ചിരിക്കണം. 


206 


Ma Balyo—® 25,000. 
ടെണ്ടര്‍ ഫോറത്തിന്റെ aller 2,352 (നികുതി അടക്കം) 


ടെണ്ടര്‍ വില്‍ക്കുന്ന അവസാന തീയതിയും സമയവും 
16-12-2020, 3 മണി. 


ടെണ്ടര്‍ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 17-12-2020, 11 മണി. 


ടെണ്ടര്‍ തുറക്കുന്ന തീയതിയും സമയവും൦--17-12-2020, 
11 മണി. 


ടെണ്ടര്‍ ഫോറം സമര്‍പ്പിക്കേണ്ട വിലാസം--സൂര്പണ്ട്‌/ 
ക്വെകരട്ടറി, എച്ച്‌.ഡി.സി. ഇന്‍സ്റ്റിറ്റ്ൂട്ട ഓഫ്‌ ചെസ്റ്റ്‌ ഡിസീസസ്‌, 


മെഡിക്കല്‍ കോളേജ്‌ പി. ഒ., കോഴിക്കോട്‌-673 008. 


No. $1/1195/2020/HDC/ICD. 6th November 2020. 


Sealed tenders in the prescribed forms are invited for 
running the Staff Canteen of the Institute of Chest 
Diseases, Kozhikode under Hospital Development Society 
for a period of one year from reputed hoteliers. The 
tenderers should submit a solvency worth = 7,00,000 
(Rupees Seven lakh) only, and a certificate of 
encumberance on property taken on or after 1-5-2020. Any 
further details contact the Superintendent Office during 
Office hours. 


Superscription tender No. should be specifically 
noted—S 1/1195/2020/HDC/ICD. 


Earnest Money Deposit—% 25,000. 

Tender cost—® 2,352 (Including all taxes) 

Last date and time of sale of tender—16-12-2020, 3 p. m. 
Date and time of receipt of tender—17-12-2020, 11 a. m. 


Date and time of opening the tender—17-12-2020, 
11 2.൩. 


Address to which tender to be sent— 
Superintendent/Secretary, HDC Institute of Chest Diseases, 
Medical College P. O., Kozhikode-673 008. 


Institute of Chest Diseases, 
Govt. Medical College, 
Kozhikode. 


(Sd.) 


Superintendent. 


Medical Education Department 
ദര്‍ഘാസ്‌ പരസ്യം 
[നമ്പര്‍ 03/2020-21] 


നമ്പര്‍ സി2-2683/2020/ജി. ഡി. സി.റ്റി. 2020 നവംബര്‍ 11 


തിരുവനന്തപുരം സര്‍ക്കാര്‍ ദന്തല്‍ കോളേജിലെ 
ഓര്‍ത്തോ ഡോണ്ടിക്സ്‌ വിഭാഗത്തില്‍ 2020-21 വര്‍ഷത്തേക്ക്‌ 
ആവശ്യമായിട്ടുള്ള സാധന സാമ്രധ്ഗികള്‍ വിതരണം 
ചെയ്യുന്നതിന്‌ നിശ്ചിത ഫോറത്തില്‍ മത്സരസ്വഭാവമുള്ള 
ദര്‍ഘാസുകള്‍ ക്ഷണിച്ചുകൊള്ളുന്നു. ദര്‍ഘാസ്‌ ഉള്ളടക്കം 
ചെയ്ത കവറില്‍ “ടെണ്ടര്‍ നമ്പര്‍ 03/2020-27 എന്ന്‌ 
രേഖപ്പെടുത്തേണ്ടതും “പ്രിന്‍സിപ്പാള്‍, സര്‍ക്കാര്‍ ദന്തല്‍ 
കോളേജ്‌, മെഡിക്കല്‍ കോളേജ്‌, തിരുവനന്തപുരം-695 011, 
കേരളം” എന്ന മേല്‍വിലാസത്തില്‍ എത്തിച്ചുതരേണ്ടതുമാകുന്നു. 


താമസിച്ച്‌ ലഭിക്കുന്ന ദര്‍ഘാസുകള്‍ സ്വീകരിക്കുന്നതല്ല. 


15th Dec. 2020] 


STORES PURCHASE 


769 





ഏകദേശ വില“ 4,90,000. 

ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില: 
അസ്ലല്‍--*്‌ 1,000 * 12% ജി.എസ്‌.്റി. 

ഇ.എം.ഡി.--ഏകദേശ വിലയുടെ 1%. 


ദര്‍ഘാസ്‌ ഫോറം വില്‍പ്പനയുടെ അവസാന തീയതിയും 
സമയവും--29-12-2020, 3.30 മണി. 


ദര്‍ഘാസ്‌ ഫോറം ലഭിക്കേണ്ട അവസാന തീയതിയും 
സമയവു൦--30-12-2020, 2 മണി. 


ദര്‍ഘാസ്‌ തുറക്കുന്ന തീയതിയും 
30-12-2020, 2.30 മണി. 


സമയവും- 


ദര്‍ഘാസ്‌ സമര്‍പ്പിക്കാന്‍ ആഗ്രഹിക്കുന്നവര്‍ “പ്രിന്‍സിപ്പാള്‍, 
സര്‍ക്കാര്‍ ദന്തല്‍ കോളേജ്‌, തിരുവനന്തപുരം” എന്ന 
വിലാസത്തില്‍ അപേക്ഷിക്കേണ്ടതും നിശ്ചിത ടെന്‍ഡര്‍ 
ഫോറം വാങ്ങേണ്ടതുമാണ്‌. ടെന്‍ഡര്‍ ഫോറത്തിനായുള്ള 
അപേക്ഷയോടൊപ്പം മുകളില്‍ സൂചിപ്പിച്ചിരിക്കുന്ന നിരക്കില്‍ 
ഫോറത്തിന്റെ നിശ്ചിത വില ഒടുക്കേണ്ടതും അത്‌ ഒരു 
കാരണവശാലും തിരികെ ലഭിക്കുന്നതല്ലാത്തതും ആകുന്നു. 
ദര്‍ഘാസ്‌ ഫോറങ്ങള്‍ കൈമാറ്റം ചെയ്യുപ്പെടാവുന്നതല്ല. ദര്‍ഘാസ്‌ 
ഫോറത്തിന്റെ വില്‍പ്പന മുകളില്‍ ചേര്‍ത്ത തീയതികള്‍ക്ക്‌ 
അനുസൃതമായിരിക്കും. ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വിലയായി 
ചെക്കുകളോ ഡി. ഡി. കളോ പോയസ്റ്ററേജ്‌ സ്റ്റാമ്പുകളോ 
സ്വീകരിക്കുന്നതല്ല. ദര്‍ഘാസ്‌ ഫോറം വി. പി. പി. ആയി 
അയയ്ക്കുന്നതല്ല. ദര്‍ഘാസ്‌ ഫോറത്തിന്റെ പകര്‍പ്പ്‌ 
ഓരോന്നിന്റേയും വില മുകളില്‍ സൂപചിപ്പിച്ചിരിക്കുന്നതായിരിക്കും. 
തപാലില്‍ ദര്‍ഘാസ്‌ ഫോറം വേണമെന്നുള്ളവര്‍ ഫോറത്തിന്റെ 
വിലയോടൊപ്പം ₹ 50 അധികം പോസ്റ്റല്‍ ചെലവിലേക്കായി 
മണിയോര്‍ഡര്‍ മുഖേന സമര്‍പ്പിക്കേണ്ടതാകുന്നു. മണിയോര്‍ഡര്‍ 
ഈ ആഫീസില്‍ ലഭിക്കേണ്ട അവസാന തീയതി 23-12-2020, 
3 മണി ആയിരിക്കും. 


[No. 03/2020-21] 


No. C2-2653/2020/GDCT. 11th November 2020. 


Sealed competitive tenders in the prescribed form are 
invited for the purchase of Dental Materials for the 
Orthodontics Departments of Government Dental College, 
Thiruvananthapuram for the year 2020-21 as detailed 
below. The envelopes containing Tender should bear the 
superscription Tender No. 03/2020-21 for the supply 
of Dental materials and should be addressed 
to The Principal, Government Dental College, 
Thiruvananthapuram- 11. 


Late tenders will not be accepted. The tenders will be 
opened in the presence of such of the tenderers or their 
authorized representatives, who may be present at that 
time. 


EMD will be 1% of PAC 
PAC—4.90 Lakhs. 


Last date and time of receipt of tender form— 
30-12-2020, 2 p. m. 


Gaz. No. 49/2020/DTP (Stores Purchase). 


207 


Date and time of opening of tender form — 
30-12-2020, 2.30 p. m. 


Cost of tender form: 
Original—% 1,000 + 12% GST. 
Duplicate—% 500 + 12% GST. 


Intending tenderers may, on application to the 
Principal, Government Dental College, Thiruvananthapuram- 11 
obtain requisite tender forms on which tenders should 
be submitted. Application for the tender form should be 
accompanied by a cash remittance shown above, which is 
the price fixed for a form and which is not refundable, at 
any circumstances. The tender forms are not 
transferrable. Sale of tender forms will be closed at 
3.30 p.m. on 29-12-2020. Cheques, postage stamps, 
DD etc. will not be accepted towards the cost of forms, 
nor will the forms be sent by VPP. Duplicate tender forms, 
if required will be issued by a cash remittance shown 
above, per copy, Tender forms will be sent, if required, by 
post on payment of an additional amount of = 50 as 
postage charge in the form of money order. Last date of 
receipt of money order is 23-12-2020 at 3 p.m. 
The specifications and tender schedule attached to the 
tender notice will forms part of this tender notice. 


Conditions 


1. The date up to which the rates to be in firm: One 
year from the date of submission of tender. 


The rate should be inclusive of G S.T. and other 
taxes, duties, levies, insurance, freight charges 
packing and forwarding charges etc. and free 
delivery at concerned Dept./Section/Office. 


Tenders to be submitted in details with illustrated 
pamphlet (Wherever necessary) neatly typed, 
written manuscripts should be avoided. 


All offers to the tender should be accompanied 
with the formal agreement executed in % 200 Kerala 
Stamp Paper contemplated in Annexure 2, Store 
Purchase Mannual 2013, Kerala together with the 
required sum of Earnest Money Deposit 
(One percent of the total estimated cost of articles 
strictly tendered which can be remitted by way of 
Crossed Demand Draft only favouring the 
following) (Ref: clause 8.2 of SPM 2013) 


“Principal, Government Dental College, 
Thiruvananthapuram’ 


Advance payment conditions will not be 


considered. 


Tender forms are neither transferable nor the cost 
refundable under any circumstances. 


Sample should be produced and demonstration 
done as and when requested. 


15th Dec. 2020] 


STORES PURCHASE 


7710 





8. 


For each item the upper limit of No. of offers/rate 
is restricted to 2 (two) and the 2nd offer/rate for 
an item must be substantiated with sufficient 
EMD. If the second offer is not accompanied with 
sufficient EMD that will not be considered for 
selection. Tenders quoting more than 2 offers/rate 
for an item will not be considered for selection. 


Soft Copy of tender rate and specification in 
Microsoft Excel should be furnished along with 
original tender in the following format. 





SL. No. 


Item Specification Quantity 





Dental 
meterials 


Appended with tender 
Notice 





10. 


11. 


12. 


13. 


14. 


15. 


16. 


17. 


18. 


19. 


21. 


Brand name/make of item should be clearly 
mentioned. 


Tenders with insufficient EMD will not be 
considered for selection. 


Belated tenders will not be considered under any 
circumstances. 


Tenders unsealed, unsigned on all pages 
and appropriate spaces or/submitted without 
superscription will be rejected. 


Distributor/Supplier should produce authorization 
from the manufacturer in their official stationary. 


Negotiation will be made only with the firm 
offering lowest price whose specification 
conforms to the requirements in the tender 
notification and tender schedule. 


If complaints are reported, the supplier should 
take back the item at their cost and risk. 


The undersigned reserves the right to reject any 
tender wholly or partially without any prior 
information to the tenderers. 


The rate should be quoted in Indian currency 
and payment will be made only in Indian 


currency. 


The only jurisdiction of any dispute regarding the 
purchase will be at Thiruvananthapuram. 


The photocopies of the documents produced 
along with tenders should be attested by a 
Gazetted Officer. 


If the date scheduled for opening of tender is 
declared as holiday, tenders will be opened on 
the next working day at the same time, same 
place. 


208 


22. Tenders should bear the signature/seal and full 
postal address, fax no. telephone no. and mobile 
phone no. of the tenderer where ever necessary. 


23. Tenders will be opened in the presence of such of 
the tenderer or their authorized representatives 
who may be present at that time and they should 


have valid autherisation letter. 


24. of of 


specifications should be furnished, clearly. 


Compliance statements each the 


The conditions prescribed in the schedule and 
detailed specification of equipments will form part 
of the Tender notice. 


Govt. Dental College, 
Thiruvananthapuram. 


(Sd.) 


Principal. 


Printing Department 


പുനര്‍ ദര്‍ഘാസ്‌ പരസ്യം 


നമ്പര്‍ 279/2020-21. 2020 ഡിസംബര്‍ 5. 


സര്‍ക്കാര്‍ അച്ചുകൂടങ്ങളിലേക്ക്‌ ഡാമ്പനിംഗ്‌ ഹോസ്‌ 


വിതരണം ചെയ്യുന്നതിന്‌ മുദ്രവച്ച ദര്‍ഘാസുകള്‍ 
ക്ഷണിച്ചുകൊള്ളുന്നു. ദര്‍ഘാസുകള്‍ 21-12-2020, 1 മണിവരെ 
സ്വീകരിക്കുന്നതും അന്നേദിവസം 3 മണിക്ക്‌ ദര്‍ഘാസൂു 
കാരുടെയോ അവര്‍ ചുമതലപ്പെടുത്തിയ ഏജന്നുമാരുടെയോ 


സാന്നിദ്ധ്യത്തില്‍ തുറക്കുന്നതുമാണ്‌. ദര്‍ഘാസ്‌ അയയ്ക്കുന്ന 


കവറിനു മുകളില്‍ “ദര്‍ഘാസ്‌ നമ്പര്‍ 79/2020-21 
ഡാമ്പനിംഗ്‌ ഹോസ്‌ വിതരണം സംബന്ധിച്ച്‌ ” എന്ന്‌ 
ഉപലേഖനം ചെയ്തിരിക്കണം. താമസിച്ചു കിട്ടുന്ന 


ദര്‍ഘാസുകള്‍ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


അടങ്കല്‍ തുക-* ,13,186. 


ദര്‍ഘാസുകള്‍ നിര്‍ദ്ദിഷ്ട ഫോറത്തില്‍ സാമ്പിള്‍ 
സഹിതം സമര്‍പ്പിക്കേണ്ടതാണ്‌. ദര്‍ഘാസ്‌ ഫോറങ്ങള്‍ 
₹ 40045 ജി.എസ്‌.ടി. 12% നിരക്കിലും ഡ്യൂപ്ലിക്കേറ്റ്‌ 
₹ 2004 ജി.എസ്‌.ടി. 12% നിരക്കിലും തിരുവനന്തപുരം 
ഗവണ്‍മെന്റ്‌ സെന്ദ്രല്‍ പ്രസ്സില്‍ നിന്നും നേരിട്ട്‌ വാങ്ങാവുന്ന 
താണ്‌. ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വിലയായി ചെക്ക്‌, ഡിമാന്റ്‌ 
രഡാഫ്റ്റ്‌, പോസ്റ്റല്‍ ഓര്‍ഡര്‍, തപാല്‍ സ്റ്റാമ്പ്‌ എന്നിവ 
സ്വീകരിക്കുകയോ ഫോറം വി.പി. പി. ആയി അയയ്ക്കുകയോ 
ചെയ്യുന്നതല്ല. ദര്‍ഘാസ്‌ ഫോറങ്ങള്‍ കൈമാറ്റം ചെയ്യുവാന്‍ 
പാടില്ലാത്തതാണ്‌. ₹ 200 വിലയുള്ള കേരള സര്‍ക്കാര്‍ 
മുര്ദപ്രതത്തില്‍ എ(ഗിമെന്റും മൊത്തം തുകയുടെ 1% 
നിരത്രവൃവും ദര്‍ഘാസിനോടൊപ്പം സമര്‍പ്പിക്കേണ്ടതാണ്‌. 


അല്ലാത്തവ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


സാധന സാമഗ്രികള്‍-ഡാമ്പനിംഗ്‌ ഹോസ്‌ 199 mm 
200 മീറ്റര്‍, ഡാമ്പനിംഗ്‌ ഹോസ്‌ 210 ന്ന 200 മീറ്റര്‍, ഡാമ്പനിംഗ്‌ 


GaoomS 220mm 100 മീറ്റര്‍. 


15th Dec. 2020] STORES 


PURCHASE 


771 





No. 79/2020-21. Sth December 2020. 


Sealed tenders  superscribed as Tender 
No. 79/2020-21 for the supply of Dampening Hose is 
invited by the undersigned. The tenders along with 
samples should reach this office on or before 21-12-2020 
at | p. m. and the same will be opened at 3 p. m. on the 
same day in the presence of tenderers or their authorized 
representatives who may be present at that time. Tenders 
shall be submitted in the prescribed form which can be 
had from the office of the undersigned on cash payment 
of = 400 + GST @ 12% for original form and = 200 + 
GST @ 12% for duplicate. Cheque, Demand Draft, 
Postage Stamps, Postal Orders etc. will not be accepted 
towards the cost of forms nor will the forms be sent by 
V.P.P. The tender forms are not transferable. Sale of tender 
forms will be closed at 12 Noon on 12-12-2020. An 
agreement in Kerala Stamp Paper worth = 200 should be 
executed along with the tenders. Late tenders and tenders 
not accompanied by Earnest Money Deposit @ 1% of 
total cost and preliminary agreement in Kerala Stamp 
Paper worth = 200 will not be accepted on any account. 


PAC—% 1,13,186. 


Date up to which the rates are to be remained 
same—3 1-3-2021. 


Name and Designation of the officer to whom the 
tenders are to be submitted—The Director of Printing, 
Thiruvananthapuram. 


Name of Office—Government Central Press, 
Thiruvananthapuram- |. 


Name of Items 


1. Dampening Hose 190 mm — 200 Mtr 

2. Dampening Hose 210 mm — 200 Mtr 

3. Dampening Hose 220 mm — _ 100 Mtr 

General Conditions 

1. The rate quoted should be inclusive of all 
taxes, transportation, loading and unloading 
expenses f.o.r Government Central Press, 
Thiruvananthapuram-695 O01. 

2. Samples should be supplied, if necessary. 

3. The item should be supplied on running contract 
basis within 7 days on the receipt of confirmation. 

4. The payment will be made only after satisfactory 
receipt and survey reports. 

5. Bank details should be furnished in the Bill. 

6. The rates should be valid up to 31-3-2021. 

7. The Purchaser has the right to cancel the supply 


order at any time without assigning any reason. 


(Sd.) 
Superintendent of 


Office of the Director of Printing, 
Govt. Central Press, 


Thiruvananthapuram. Govt. Presses. 


209 


Technical Education Department 
Re-TENDER NOTICE 
[ No. 4/2019-20] 


No. A6/2237/2019. 12th November 2020. 


Sealed and competitive tenders are invited for the 
supply of Sports Items for use of Physical Education 
Department of MVGM Government Polytechnic College, 


Vennikulam. 
Estimate Cost—% 3,98,700. 


Last date and time of sale of tender form— 
23-12-2020, 2 p. m. 


Last date and time of receipt of tender—24-12-2020, 
11 2.൩. 


Date and time of opening of tender—24-12-2020, 
30. ൩. 


Period of firmness of rates—30-6-2021. 


Cost of tender forms including taxes for each tender 
is 1,300 +GST 12% for original and = 650+GST 12% for 
duplicate. Those who want the same by Registered Post 
should send = 50 extra for each tender. Cheque & 
Demand Drafts will not be accepted towards the cost of 
tender forms. 


The tender forms can be had from the Office of the 
Principal, M.V.G.M. Government Polytechnic College, 
Vennikulam, Pathanamthitta District on cash remittance on 
all working days between 10 a. m. to 2 p. m. up to 
23-12-2020. Money Order as the cost of tender forms will 
be accepted up to 11-12-2020. Tender No. and date 
should be superscribed on envelope containing the 
tender. Tenderer should send along with the tender as 
EMD of 1% of the total cost of article tendered by way 
of DD in favour of the Principal, M.V.G.M. Government 
Polytechnic College, Vennikulam together with an 
agreement duly filled, signed and executed in Kerala 
Stamp Paper worth % 210. Tenders without agreement/ 
EMD will be rejected. Detailed specification will be 
issued along with the tender form. Tender forms are not 
transferable. 


List oF ITEMS 











SL I Details of Items Quantity 

No. fems with Specification 

ധ ൭) GB) (4) 

1 Abel Flash Used for determination of the 1 
Point closed cup flash point of 
Apparatus petroleum products, their mixtures, 


other liquids and paints having 
flash point below 70°C. The 
apparatus consists of one brass 
cup and cover fitted with 
shutter mechanism test flame 

















15th Dec. 2020] STORES PURCHASE 772 
@ (2) (3) (4) OM (2) (3) (4) 
arrangement. Waterbath made Power : 220-240v, 50/60hz, Single 
of Copper material. Hand stirrer Phase, 8. Oa Or 115v, 50/60hz, 
placed on waterbath. The machine Single Phase, 16. 0 A. Test method — 
designed as per IS-1448 IP-33, determines the time required for 
170 standards 60m1 of sample to flow through 
2 Bomb It is used for determination 1 a calibrated orifice under precisely 
Calorimeter of combustion of heat of controlled conditions. Saybolt 
Apparatus calorific value of the petroleum universal seconds (sus) is the 
fuels. standard measurement for 
lubricants, insulating oils, and 
Specifications: stainless steel lighter fuel grades, and saybolt 
bomb jacket water calorimeter furol seconds (sfs) is used for 
vessel water jacket made of heavier oils and bitumens. Tempe- 
brass, Steel sheet duly nickel rature controller:-Temp. is controlled 
chromium plated with bakelite by microprocessor based pid 
lid motorized heavy duty stirrer temp. Controller having dual 
for uniform circulation briquette display. It is having dual display 
pettel press heavy duly firing with solid state relay for switching 
unit with illumination spanners, on & switching off the heater. 
magnified glass with nickled ThemnoéotplesCahbruted etd 
. ° type thermocouple will be 
nichrome wire cotton reel gas rovided capable of measuring upto 
releasing valves. Steel crucible ae dea. 6 , apeuraay fai oni is 
full feature digital controller Top lid matle: of stainless steel with, 
safety device application provision of mounting of one 
petroleum industries/educational thermometer. Illumination will be 
institute research lab optional: provided for better visibility. It 
oxygen cylinder power consum- includes necessary accessories and 
ption: 220/230v, ac supply single Preinstallation requisite (Silicon 
phase 10 50 hz duty cycle. oil —10 It. Sample 200ml. Washing 
3 Barometer Atmospheric pressure measuring 1 solvent) 
gauge, Temperature Sensor; 6 Air Specifications: Compressor : 1 
Wall Hanging; Display Size: 1.9 compressor Experimental type 2 stage recipro- 
Inches. Display Type : Analog: test rig cating Air compressor, air cooled 
Max Measuring Temperature: inter cooler, suitable for a pressure 
50°C - 69°C. of 10 kg/ sq.cm having a displacement 
0.4 cubic meter per minute or 
4 Butane This mini manual ignition blow 1 higher. Pressure gauge is for 
Gas Blow torch can be used for Flame measuring the pressure of one 
Torch thrower is made of copper and shut off valve, one non- return valve 
stainless steel, durable and and pressure release valve. A 
compact. Gas burner torch is ideal receiver fitted with a drain cock 
for using in soldering, brazing, and automatic pressure switch. 
etc. Temperature: 1300 degrees Motor: Induction motor minimum 
(adjustable), Butane gas of 5 HP Vv belt drive. The above 
Gas consumption: 50 grams to 140 motor suited for 400/440 volts. 
grams/hour. Each tank of gas can PHASE, 50 Gyeles AC Supply. 
be used continuously: 1.6 hours Switch & Starter, Energy Meter: 
. 3 phase, Discharge measurement: 
to 4.3) hours: Weight: Approx. 120g An orifice type air intake mea- 
Length: 19cm. suring device with orifice plate 
5 Saybolt Conforms to the specifications 1 and & manometer; Me Ear intake 
Viscometer of: Astm D 88. Type of Bath: dT. y 
Electrically Heated Immersion Stand. Semperature measurement: 
: Thermocouples with a multipoint 
Heater. Max Working Temperature: digital temperature indicator. Panel: 
180 Degree C. Continuous Working Laminated panel on a sturdy MS 
Temperature : 180 Degree C. stand with all measuring instruments 
Capacity : 2 Sample at a Time. mounted neatly. 
Heater: SS Tubular Immersion 
Heater. Accuracy : +/- 0.1 Degree C. MVGM. Govt. Polytechnic College, (Sd.) 
Readability:+/-0.1 Degree C. Vennikulam, Pathanamthitta. Principal. 





260 








15th Dec. 2020] STORES PURCHASE 773 
ദര്‍ഘാസ്‌ ദീര്‍ഘിപ്പിക്കല്‍ പരസ്യം ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില (൭1 ഉള്‍പ്പെടെ); 
[maué 5/2019-20] ഒറിജിനല്‍ 1,062. 
MMB ag6-1087/2019 (1). 2020 നവംബര്‍ 12. ഡ്യൂപ്ലിക്കേറ്റ്‌ 590. 
വെണ്ണിക്കുളം എം. വി. ജി. എം. സര്‍ക്കാര്‍ പോളിടെക്നിക്‌ ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില്‍പ്പനയുടെ അവസാന 


കോളേജിലെ ആട്ടോമൊബൈല്‍ എഞ്ചിനീയറിംഗ്‌ ലാബിലേക്ക്‌ 
ഉപകരണങ്ങള്‍ നല്‍കുന്നതിലേക്ക്‌ മുര്രവെച്ച കവറുകളില്‍ 
മത്സരസ്വഭാവമുള്ള ദര്‍ഘാസുകള്‍ ക്ഷണിച്ചുകൊള്ളുന്നു. 


അടങ്കല്‍ തുക 4,22,200. 


ദര്‍ഘാസ്‌ ഫോറം വില്‍ക്കുന്ന അവസാന തീയതിയും 
സമയവു൦--23-12-2020, 2 മണി. 


ദര്‍ഘാസ്‌ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും--24-12-2020, ഉച്ചയ്ക്ക്‌ 12 മണി. 


ദര്‍ഘാസ്‌ തുറന്ന്‌ പരിശോധിക്കുന്ന തീയതിയും 
സമയവും-24-12-2020, 2 മണി. 


വിലകള്‍ നിശ്ചിതമായി നിലനില്‍ക്കേണ്ട അവസാന 
തീയതി-30-6-2021. 


ദര്‍ഘാസ്‌ ഫോറങ്ങളുടെ വില (നികൂതി അടക്കം); 
അസ്സല്‍--ട 1,400 -- 12% ജി.എസ്‌.ടി. 
പകര്‍പ്പ്‌ 700 4 12% ജി.എസ്‌.ടി. 


ദര്‍ഘാസ്‌ ഫോറം തപാലില്‍ ആവശ്യമുള്ളവര്‍ 
ഫോറത്തിന്റെ വിലയോടൊപ്പം ₹ 50 അധികമായി മണി 
ഓര്‍ഡര്‍ അയയ്ക്കേണ്ടതാണ്‌. മണി ഓര്‍ഡര്‍ സ്വീകരിക്കുന്ന 
അവസാന തീയതി 11-12-2020 ആയിരിക്കും. ദര്‍ഘാസ്‌ 
ഫോറങ്ങള്‍ എല്ലാ (പവൃത്തി ദിവസങ്ങളിലും രാവിലെ 
10 മണി മുതല്‍ വൈകുന്നേരം 2 മണി വരെ പോളിടെക്നിക്ക്‌ 
ഓഫീസില്‍ നിന്നും നേരിട്ട്‌ ലഭ്യമാണ്‌. ദര്‍ഘാസ്‌ ഫോറങ്ങള്‍ 
കൈമാറ്റം ചെയ്യുവാന്‍ പാടുള്ളതല്ല. ചെക്ക്‌, (്രാഫ്റ്റ്‌ മുതലായവ 
ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. 


ദര്‍ഘാസിനൊപ്പം സാധനങ്ങളുടെ മൊത്തം വിലയുടെ 
ഒരു ശതമാനം നിരത്ര്രവൃവും ₹ 210 വിലയുള്ള കേരള 
മുദ്രപ്രതത്തില്‍ ഒപ്പിട്ട ഉടമ്പടിയും സമര്‍പ്പിക്കേണ്ടതാണ്‌. ഉടമ്പടിയും 
നിരതശ്രവ്യവും ഇല്ലാത്ത ദര്‍ഘാസുകള്‍ നിരുപാധികം 
നിര സിക്കുന്നതാണ്‌. ദര്‍ഘാസ്‌ സമര്‍പ്പിക്കുന്ന കവറിനു 
മുകളില്‍ ദര്‍ഘാസ്‌ നമ്പരും തീയതിയും രേഖപ്പെടുത്തേണ്ടതാണ്‌. 
ഉപകരണങ്ങളുടെ വിശദ വിവരങ്ങള്‍ ദര്‍ഘാസ്‌ ഫോറത്തിനൊപ്പം 
ലഭിക്കുന്നതാണ്‌. 


എം.വി.ജി.എം. സര്‍ക്കാര്‍ 
പോളിടെക്നിക്ക്‌ കോളേജ്‌, (ഒപ്പ്‌) 


വെണ്ണിക്കുളം, പത്തനംതിട്ട. പ്രിന്‍സിപ്പാള്‍. 


ലഘു ദര്‍ഘാസ്‌ പരസ്യം 


[നമ്പര്‍ 2/2020-2 1൮] 


നമ്പര്‍ ഡിദ-4171/2020/ആര്‍.ഐ.്റി. 2020 നവംബര്‍ 10. 


കോട്ടയം രാജീവ്ഗാന്ധി ഇന്‍സ്റ്റിറ്റ്യൂട്‌ ഓഫ്‌ 
ടെക്നോളജിയിലെ ആര്‍ക്കിടെക്ചര്‍ വിഭാഗത്തിലെ 
ഉപയോഗത്തിനായി കണ്‍സ്യൂമബിള്‍സ്‌ നല്‍കുന്നതിന്‌ മുദ്രവെച്ച 


ദര്‍ഘാസുകള്‍ ക്ഷണിച്ചുകൊള്ളുന്നു. 


അടങ്കല്‍ തുക-* 2,90,400. 


Gaz. No. 49/2020/DTP (Stores Purchase). 


261 


തീയതിയും സമയവും--21-12-2020, 3 മണി. 


ദര്‍ഘാസ്‌ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും൦--22-12-2020, 11 മണി. 


ദര്‍ഘാസ്‌ തുറക്കുന്ന തീയതിയും 
22-12-2020, 3 മണി. 


സമയവും- 


മുകളില്‍ പ്രസ്താവിച്ച ദര്‍ഘാസ്‌ 
എല്ലാ നികുതിയും ഉള്‍പ്പെടെയാണ്‌. 


ഫോറത്തിന്റെ വില 


ദര്‍ഘാസ്‌ നമ്പര്‍, തീയതി എന്നിവ രേഖപ്പെടുത്തി 
മൂരദവച്ച കവറുകള്‍ പ.പിന്‍സിപ്പാള്‍, രാജീവ്ഗാന്ധി 
ഇന്‍സ്റ്റിറ്റൂട്ട്‌ ഓഫ്‌ ടെക്നോളജി, വെള്ളൂര്‍ പി. ഒ., പാമ്പാടി, 
കോട്ടയം -686 501, (ഫോണ്‍ നമ്പര്‍ 0481 25077683) എന്ന 
മേല്‍വിലാസത്തില്‍ അയയ്ക്കേണ്ടതാണ്‌. താമസിച്ച്‌ 
ലഭിക്കുന്ന ദര്‍ഘാസുകള്‍ പരിഗണിക്കുന്നതല്ല. ദര്‍ഘാസ്‌ 
ഫോറങ്ങള്‍ എല്ലാ (പവൃത്തി ദിവസങ്ങളിലും രാവിലെ 
9.30 മണി മുതല്‍ വൈകുന്നേരം 3 മണിവരെ ഓഫീസില്‍ 


നിന്നും ലഭിക്കുന്നതാണ്‌. 


ഒറിജിനല്‍ ദര്‍ഘാസ്‌ ഫോറത്തോടൊപ്പം ആകെ 
വിലയുടെ 1% നിരത്രദ്രവ്യവും F 220 വിലയുള്ള കേരള 
മുദ്രപ്രതത്തില്‍ പ്രാഥ്മിക കരാര്‍ പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്‌. 
ഇവ ഇല്ലാത്ത ദര്‍ഘാസുകള്‍ നിരുപാധികം നിരസിക്കുന്നതാണ്‌. 


ദര്‍ഘാസ്‌ തുറക്കുന്ന തീയതി മൂതല്‍ ഒരു വര്‍ഷം 
വരെ വില നിരക്കിന്‌ പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്‌. 
ദര്‍ഘാസ്‌ പ്രമാണം കൈമാറ്റം ചെയ്യാന്‍ പാടില്ലാത്തതാണ്‌. 


[No. 2/2020-21/RIT] 


No. D3-4171/2020/RIT.- 10th November 2020. 


Sealed tenders are invited for the supply of 
Consumables for the use of Architecture Department of 
Rajiv Gandhi Institute of Technology, Kottayam. 


Item—Purchase of Consumables (Specifications 
ahead) 


Estimated Cost—¥ 2,90,400. 
Cost of tender form Uncluding GST): 
Original—% 1,062. 
Duplicate—¥ 590. 
By Post (Original)—% 1,097 (@ 1,062 + & 35). 


Last date and time of sale of tender form— 
21-12-2020, 3 p. m. 


Last date and 
22-12-2020, 11 a. m. 


time of receipt of tender— 


Date and time of opening of tender—22-12-2020, 
3 p. m. 


15th Dec. 2020] 


STORES PURCHASE 


774 





Date up to which rates are to be firm—21-12-2021. 


Intending tenderers may on application to the 
undersigned obtain the requisite tender form on which 
tenders are to be submitted. Application for the tender 
form should be accompanied by a remittance of above 
prices fixed for the same and which is non-refundable 
under any circumstances. The tender forms are not 
transferable. Cost of tender form is acceptable only by 
money order or cash remittance to this office. As per 
condition the tenderer should send along with his tender 
an agreement executed and signed in Kerala Stamp Paper 
worth ~ 220 and Earnest Money Deposit, 1% of the total 
cost of articles tendered. Tenders without agreement, 
tender form and Earnest Money Deposit will be rejected. 


List oF ITEMS 








ah Items Specification Quantity 
0. 
1 Butter Sheet 76 kg. 10000 
2 Drawing Sheet Sunlit offset 9000 
3. Gateway roll Tracing Roll 
gateway 90/100 40 


4 Hand made sheets A2 Size 320 GSM, 100% 


cotton, Artist grade, 





Traditional white 200 
5 ൧൪ ഉല്ലല Copier paper copy 

gold 75 GSM 30 
6 ൧൪ ഉല്ലല Copier paper copy 

gold 75 GSM 30 
7 Magnetic compass With Geo locator 4 
8 Measuring tape-S m ൭൮൭൦൦ 4 
9 Measuring tape-10 m Leatherette fibreglass 4 
10 Measuring tape-30m Leatherette fibreglass 4 
11 Measuring tape-50m Leatherette fibreglass 4 
12. Measuring rods 4 
13. Etaflex 3 mm-8*3 100 
14 Forex sheet 2mm-A1 size 100 
15 Mount Board Al size 100 
16 Thermocol Sheets 200 
17 Acrylic paint 12 color box 40 
18 Paint brushes-set 40 
19 Plaster of paris-kit 5 
20 Canvas-Painting-rolls 5m 2 
Rajiv Gandhi Institute of (Sd.) 
Technology, Kottayam. Principal. 


262 


ലഘൂ ദര്‍ഘാസ്‌ പരസ്യം 
[നമ്പര്‍ 3/2020-21] 


നമ്പര്‍ സി/13062020. 2020 നവംബര്‍ 3. 


തൃശ്ശൂര്‍, മഹാരാജാസ്‌ ടെക്നോളജിക്കല്‍ ഇന്‍സ്റ്റിവ്റ്റുട്ടിലെ 
സിവില്‍ ഡ്രാഞ്ചിലേക്കാവശൃമായ മെഷീനറികള്‍ വിതരണം 
നടത്തി ഇന്‍സ്റ്റാള്‍ ചെയ്യാന്‍ താല്‍പ്പര്യമുള്ള സ്ഥാപനങ്ങളില്‍ 
നിന്നും മുദ്രവച്ച ദര്‍ഘാസുകള്‍ ക്ഷണിച്ചുകൊള്ളുന്നു. 








ഇനം എണ്ണം 
1 Rockwel Hardness Testing Machine 1 
2 Compression Testing Machine 3000Kn 
(Analogue) 1 





അടങ്കല്‍ തുക-$ 3,40,000. 


ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില 
ഒറിജിനല്‍“ 833. 
ഡ്യൂപ്ലിക്കേറ്റ്‌ 417. 


രപാല്‍ വഴി 883. 


ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില്‍പ്പനയുടെ അവസാന 
തീയതിയും സമയവും൦--17-12-2020, 3 മണി. 


ദര്‍ഘാസ്‌ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
MAWANo— 18-12-2020, 2 മണി. 


ദര്‍ഘാസ്‌ തുറക്കുന്ന തീയതിയും സമയവും--18-12-2020, 
2.30 മണി. 


ദര്‍ഘാസ്‌ വില പണമായിട്ടോ മണിയോര്‍ഡറായോ മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. ദര്‍ഘാസുകള്‍ എല്ലാ (പവൃത്തി 
ദിനങ്ങളിലും 10 മണി മുതല്‍ 3 മണി വരെയുള്ള സമയങ്ങളില്‍ 
ഓഫീസില്‍നിന്നും നേരിട്ട്‌ വാങ്ങാവുന്നതാണ്‌. കേരള 
സര്‍ക്കാരിന്റെ ഓദ്യോഗിക വെബ്സൈറ്റില്‍ നിന്നും ടെണ്ടര്‍ 
ഫോറങ്ങള്‍ ഡൌണ്‍ലോഡ്‌ ചെയ്ത്‌ ഉപയോഗിക്കാവുന്നതാണ്‌. 
ടെണ്ടര്‍ ഫോറത്തിന്റെ വില ബാങ്കില്‍നിന്നും എടുത്ത ഡിമാന്റ്‌ 
രഡാഫ്റ്റായി ടെണ്ടറിനോ ടൊപ്പം സമര്‍പ്പിക്കേണ്ടതാണ്‌. 
ടെണ്ടര്‍ രേഖകള്‍ ദര്‍ഘാസ്‌ നമ്പര്‍, തീയതി എന്നിവ 
രേഖപ്പെടുത്തി മുദ്രവച്ച കവറിലാക്കി പ്രിന്‍സിപ്പാള്‍, 
മഹാരാജാസ്‌ ടെക്നോളജിക്കല്‍ ഇന്‍സ്റ്റിറ്റ്യൂട്‌, തൃശ്ശൂര്‍, 
ചെമ്പുക്കാവ്‌-680 020 എന്ന മേല്‍വിലാസത്തില്‍ അയയ്ക്കേണ്ട 
താണ്‌. താമസിച്ചു ലഭിക്കുന്ന ദര്‍ഘാസുകള്‍ പരിഗണിക്കുന്നതല്ല. 
ഒറിജിനല്‍ പ്രമാണത്തോടൊപ്പം ആകെ അടങ്കല്‍ തുകയുടെ 1% 
നിരത്ദ്രവ്യവും <= 220 വിലയുള്ള കേരള മുദ്രപ്പ്തത്തില്‍ പ്രാഥമിക 
കരാര്‍ പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്‌. 


ദര്‍ഘാസ്‌ തുറക്കുന്ന തീയതി മുതല്‍ ആറു മാസം വരെ 

വിലനിരക്കിന്‌ പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്‌. ദര്‍ഘാസ്‌ 
പ്രമാണം കൈമറ്റം ചെയ്യാന്‍ പാടില്ലാത്തതാണ്‌. 

[No. 3/2020-21] 

No. C/1306/2020. 3rd November 2020. 


Sealed competitive tenders are invited for the supply 
and installation of machineries to the Civil Branch of 
Maharaja’s Technological Institute, Thrissur. 


Estimated Cost—% 3,40,000. 











15th Dec. 2020] STORES PURCHASE 7715 
Cost of tender form (Inclusive of GST) : 0 (2) (3) 

Original—% 833. 2 Compression Electrically operated Capacity 

Duplicate—z 417. Testing Machine 3000Kn having Analogue 

(analogue display) display with peak value 

By Post—& 883. 3000 kn indicator, least count-not 

Last date and time of sale of tender form— greater 1Kn, Vertical clearence 

17-12-2020, 3 p. m. not less than 400 mm, 

Horizontal clearence not 


Date and time of receipt of duly filled tender form— 
18-12-2020, 2 p. m. 


Date and time of opening and verifying of tenders— 
18-12-2020, 2.30 p. m. 


Cost of tender form should be remitted either in cash 
or by money order. Tender forms can be obtained from 
the Principal, Maharaja’s Technological Institute, Thrissur 
from 10 a.m. to 3 p.m. on all working days. 


Tender forms are not transferable. Cheques, Drafts 
etc. will not be accepted as the price of tender form. 
Tender form should be enclosed with EMD, which is 1% 
of PAC amount and an initial agreement to be signed in 
the Kerala Stamp Paper worth & 220. Tender without EMD 
and agreement will be rejected unconditionally. 


Duly filled tender with all enclosure and 
superscribed with tender number and date, on cover, 
should be to Principal, Maharaja’s 
Technological Institute, Thrissur. The details of 


equipments will be obtained along with the tender form. 


addressed 


SPECIFICATION OF THE ITEMS 











SI. 
No. Name of Items Specifications 
() (മ) ൪) 
1 Rockwel Hardness Load (Kgf) :60, 100, 150 
Testing Machine initial Load (kgf): 10, Max. Test 


height (mm): 215, Depth of 
throat (mm) : 132, Max. Depth 
of elevating screw below base 
(mm) : 220, Size of base (mm) 
Approx: 425* 170, Max height 
(mm) : 650, net weight: 65 Kg. 
Standard accessories: testing 
table 50mm dia-1No., Testing 
table-40mm dia with “V’ groove 
for round jobs 6-45 mm dia-1 
No., Diamond indentor-1 No., 
Steel ball indentor 1/16’’, dia 
1 No., Test block-HRC-1No., Test 
block HRB-1No., Allen spanners- 
3 Nos., Clamping device:1 No. 
Instructional manual-1 Book. 





263 


less than 300mm, Upper & 
Lower plate dia not less than 
300 mm, Ram travel-specimen 
size-100 mm and 150 mm cube 
and cylinder. 





Maharaja’s Technological (Sd.) 


Institute, Thrissur. Principal. 


ലഘു ദര്‍ഘാസ്‌ പരസ്യം 


നമ്പര്‍ ഡിദ/1406/20/ജി. സി. ഇ. കെ. 2020 നവംബര്‍ 21. 


കണ്ണൂര്‍ ഗവ. എഞ്ചിനീയറിംഗ്‌ കോളേജിലെ ലൈബ്രറിയില്‍ 


എണ്ണം) 
വിതരണം ചെയ്യുന്നതിന്‌ താല്‍പ്പരൃമുള്ള സ്ഥാപനങ്ങളില്‍ 


ബൂക്ക്‌ വയ്ക്കുന്നതിനായി അലമാര (10 


നിന്നും മുദ്രവെച്ച ദര്‍ഘാസുകള്‍ ക്ഷണിച്ചുകൊള്ളുന്നു. 
അടങ്കല്‍ തുക-* 1,73,609. 


ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില ; 
ഒറിജിനല്‍“ 452. 
ഡ്യൂപ്ലിക്കേറ്റ്‌ 226. 


തപാല്‍ വഴി 452 $ 30. 


ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില്‍പ്പനയുടെ അവസാന 


തീയതിയും സമയവും--17-12-2020, 2 മണി. 


ദര്‍ഘാസ്‌ സ്വീകരിക്കുന്ന അവസാന തീയതിയും 


സമയവും൦17-12-20290, 3 മണി. 


ദര്‍ഘാസ്‌ തുറക്കുന്ന തീയതിയും സമയവും--18-12-2020, 
11 മണി. 


ദര്‍ഘാസ്‌ വില പണമായിട്ടോ മണിയോര്‍ഡര്‍ ആയിട്ടോ 
മാര്രമേ സ്വീകരിക്കുകയുള്ളൂ. ദര്‍ഘാസ്‌ നമ്പര്‍, തീയതി 
എന്നിവ രേഖപ്പെടുത്തി മുദ്രവച്ച കവറുകള്‍ പ്രിന്‍സിപ്പാള്‍, 
ഗവ. എഞ്ചിനീയറിംഗ്‌ കോളേജ്‌, കണ്ണൂര്‍ എന്ന മേല്‍വിലാസത്തില്‍ 
അയയ്ക്കേണ്ടതാണ്‌. താമസിച്ചു ലഭിക്കുന്ന ദര്‍ഘാസുകള്‍ 
പരിഗണിക്കുന്നതല്ല. ഒറിജിനല്‍ ദര്‍ഘാസ്‌ പ്രമാണത്തോടൊപ്പം 
ആകെ വിലയുടെ 1% നിരത്ര്രവ്യവും ₹ 200 വിലയുള്ള കേരള 
മുദ്രപ്ര്തത്തില്‍ പ്രാഥ്മിക കരാര്‍ പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്‌. 


ദര്‍ഘാസ്‌ തുറക്കുന്ന തീയതി മുതല്‍ ആറു മാസം വരെ 
വില നിരക്കിന്‌ പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്‌. ദര്‍ഘാസ്‌ 
പ്രമാണം കൈമാറ്റം ചെയ്യാന്‍ പാടില്ലാത്തതാണ്‌. 


15th Dec. 2020] STORES 


PURCHASE 


7716 





No. D3-1406/2020/GCEK. 21st November 2020. 


Sealed tenders are invited for the Purchase of Book 
Racks and Shelves to keep books in the Library of Govt. 
College of Engineering, Kannur. 


PAC—% 1,73,609. 


Cost of tender form : 
Original —¥ 452. 


Duplicate—% 226. 
By Post (Original)—% 452+ 30. 


Last date and time for sale of tender form— 
17-12-2020, 2 p. m. 


Last date and 
17-12-2020, 3 p. m. 


time of receipt of tender— 


Date and time of opening of tender—18-12-2020, 11 a.m. 


264 


Intending tenderers may on application to the 
undersigned to obtain the requisite tender form on which 
tenders to be submitted. Application for the tender form 
should be accompanied by a remittance of above prices 
fixed for the same and which is non-refundable under any 
circumstances. The tender forms are not transferable. Cost 
of tender form is only acceptable by money order or cash 
remittance to this office. As per condition the tenderer 
should send along with his tender an agreement executed 
and signed in Kerala Stamp Paper value of = 200 and 
Earnest Money Deposit 1% of the total cost of articles 
tendered. Tenders without agreement, tender form and 
Earnest Money Deposit will be rejected. 


Govt. College of Engineering, 
Kannur-670 563. 


(Sd.) 


Principal. 


